Kerala Gazette No. 28 dated 14th July 2009 . 
PART III 


PUBLIC WORKS DEPARTMENT 


TENDER NOTICE 


[28/SESC /2009- 10] 


ദർഘാസ് ഫാറത്തിന്റെ വില - രൂപ 11,900 + വാറ്റ് @ 12.50 % 
ദർഘാസ് ഫോറങ്ങൾ കൊടുക്കുന്ന തീയതിയും സമയവും - 

22 - 7 -2009 മുതൽ 24 - 7- 2009, 3 മണി വരെ. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 

- 28- 7 - 2009, 4 മണിവരെ. 


No. DB8/1485/2009 . 


15th June 2009. 


കരാറുകാരുടെ തരം തിരിവ് " എ ക്ലാസ്സ്. 
ദർഘാസ് ചെയ്തുതീർക്കേണ്ട കാലാവധി 8 മാസം. 


പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച 
എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


Office of the Superintending 
Engineer, R & B 
South Circle , 
Thiruvananthapuram . 


( Sd.) 
Superintending Engineer. 


The tenders are invited the Superintending Engineer, 
Roads and Bridges, South Circle, Thiruvananthapuram for 
the following work on behalf of the Governor of Kerala 
from Registered Contractors of Public Works Department. 
The receipt of tender schedule should be attached with 
the tender documents . The opening of tender is fixed at 
4 . 30 p .m . on the same day of receipt of tender. Tender by 
Courier Service will not be accepted . 

Name of Work with Estimate Amount Reconstruction 

of drain in Aryad Mondrolight road , Thathampally, 
road , WCNB road , Zilla Court bridge to east and 

Revikarunakaran road - Rs. 79 Lakhs. 
EMD - Rs. 50,000 . 
Cost of tender form - Rs 11,900 + VAT @ 12 .50 %. 
Date and time of issue of tender schedule — 

22 -7 -2009 to 24-7-2009 upto 3 p . m . 
Last date and time of receipt of tender - 28- 7- 2009 

-- upto 4 p . m . 
Period of completion — 8 months. 
Classification of Contractor — ‘ A ’ Class. 

All the tender conditions in this department are 
applicable to this tender also . 


PRE - QUALIFICATION TENDER NOTICE 


No. DB14-/ 4404/2007. 


9th June 2009 . 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണ മേഖല സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ ( നിരത്തുകളും പാലങ്ങളും വിഭാഗം), തിരുവനന്തപുരം 
താഴെ പറയുന്ന പണിക്ക് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ 
നിന്നും ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ തപാൽവഴി ക്ഷണിച്ചു 
കൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ 
വകുപ്പ്ഉത്തര വാദി ആയിരിക്കുന്നതല്ല . ദർഘാസിനൊപ്പം 
ദർഘാസ് ഷെഡ്യൂളിന്റെ രസീത് കൂടെ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അന്നേ ദിവസം 4.30 - ന് ദർഘാസുകൾ 
തുറക്കുന്നതാണ്. ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാലിലോ 
അതിവേഗ തപാലിലോ ഏൽപ്പിക്കേണ്ട താ ണ്. കൊറിയർ 
വഴിയുള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


The tender for pre - qualification and execution of the 
following work pre- qualified for financially sound and well 
experienced Registered ‘ A ’ Class Contractors/ Firms of 
Kerala Public Work /Irrigation Department who have 
successfully completed at least one simple work costing 
more than 40 % ( forty percentage ) of estimate PAC of work 
during the last five years. The application for tender 
schedule should supported by certificate of prior experience 
in the work as mentioned above obtained from agreement 
authority and tender schedule will be issued only to those 
who satisfy this condition . Necessary certificate in this 
effect shall be produced from the officers concerned not 
below the rank of Executive Engineer. Tenders should be 
submitted so as to reach the undersigned on or before 
date and time prescribed below by Registered Post/ Speed 
Post. The receipt in form T. R . 5 . towards the purchase of 
tender schedule should be enclosed along the tender 
documents. Tender by Courier Service will not be 
accepted . 


പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും - ആര്യാട് 
മൺ ടാ ലൈറ്റ് റോഡ്, തത്തംപള്ളി റോഡ്, 
ഡബ്ല . സി . എൻ. ബി . റോഡ് ജില്ലാ കോടതി 
മുതൽ കിഴക്ക് ഭാഗം രവികരുണാകരൻ റോഡ് 
എന്നീ റോഡുകളിലെ ഓടയുടെ പുനർ നിർമ്മാണം - 
രൂപ 79 ലക്ഷം. 


Tender No .— P. Q . 4/SESC / 2009- 10. 
Name of Work -Roads Division , Pathanamthitta 

Budget Work — Vision 2010 — Improvements to 
E . V . Road at ch . 0 /00 to 5 /800 and Nellimugal 

Thengamam Road at ch 0/ 00 to 6 /00 . 
Nature of Work — Constructing Road & Culvert. 
Estimate PA. C. - Rs. 1, 49 ,97,104. 
E . M.D : -- Rs. 50, 000 . 


നിരതദ്രവ്യം 


രൂപ 50,000. 


Gaz. No. 28 /2009 /DTP. (Supple.) 


Cost of tender documents - Rs. 22,500 + 12.5 % VAT. 
Date and time of sale of tender documents — 15-7 -2009 

- to 18- 7- 2009 upto 3 p . m . 
Last date and time of receipt of tender - 24-7-2009 

upto 4 p . m . 
Date and time of opening tender — 24-7 - 2009 at 4.30 p . m . 
Time of completion — 12 months. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 24-7-2009, 

4.30 മണിവരെ. 
കാലാവധി 12 മാസം. 

പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് പരിഗണനയ്ക്കുള്ള 
മറ്റു അ നുബ ന്ധ നിയ മ ങ്ങളും ഈ ദർ ഘാ സിനും 
ബാധകമായിരിക്കും. 


Office of the Superintending 
Engineer, R & B 
South Circle, 
Thiruvananthapuram. 


(Sd .) 
Superintending Engineer. 


ദർഘാസ് പരസ്യം 


നമ്പർ 3/ 2009 - 10. 


2009 ജൂൺ 15. 


600 


300 


All conditions prevailing in this department regarding 
tender pre - qualification are applicable to this tender also . 
Further details if required can be had from this office 
during working hours . 

-- കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
നിര ത്തുകളും പാലങ്ങളും ദക്ഷിണ മേഖല സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, തിരുവനന്തപുരം ചുവടെ ചേർത്തിരിക്കുന്ന 
( പവർത്തിക്ക് പരി ച യ സ മ്പ ന്ന രും സാമ്പ ത്തി ക 
ശേഷിയുള്ളവരും ഈ പ്രവൃത്തിയുടെ 40 % - ൽ കുറയാത്ത 
തുകയ്ക്കുള്ളസമാനമായ ഏതെങ്കിലും ഒരു പണി ( ഒറ്റ പണി) 
കഴിഞ്ഞ അഞ്ചു വർഷത്തിനകം ചെയ്തുതീർത്തിട്ടുള്ളവരുമായ 
“ എ ക്ലാസ് കരാറുകാരിൽ നിന്നും സ്ഥാപനങ്ങൾ എന്നിവരിൽ 
നിന്നും മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവർത്തി ഏറ്റെടുത്തു 
നട ത്തു ന്ന തി നു മുള്ള ദർഘാസുകൾ പ്രത്യേകം മുദ്രവച്ച 
കവറുകളിൽ രജിസ്ട്രേഡ് തപാൽ, സ്പീഡ് പോസ്റ്റ് മുഖാന്തിരം 
ക്ഷണിച്ചു കൊള്ളുന്നു . ടെൻഡർ പ്രമാണം വാങ്ങു മ്പോൾ 
ലഭിക്കുന്ന ഫാറം ടി. ആർ. 5 പ്രകാരമുള്ള രസീത് ടെൻഡറി 
നോടൊപ്പം ഉൾക്കൊള്ളിക്കേണ്ടതാണ്. പ്രസ്തുത പണിയുടെ 
40 % കുറയാത്തതും സമാനസ്വഭാവമുള്ളതുമായ പണികൾക്ക് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് ഷെഡ്യൂളിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥന്റെ 
ഓഫീസിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തി ദിവസങ്ങളിൽ 
22,500 രൂപയും മൂല്യവർദ്ധിത നികുതിയും അടച്ച് അപേക്ഷിച്ചാൽ 
ലഭി ക്കു ന്ന താ ണ് . അപേ ക്ഷ യോ ടൊപ്പം മു ൻ പ രി ചയം 
സംബന്ധിച്ച എഗ്രിമെന്റ് അധികാരികളുടെ സർട്ടിഫിക്കറ്റുകൂടി 
ഹാജരാക്കിയാൽ മാത്രമേ ദർഘാസ് വിതരണം ചെയ്യുകയുള്ളൂ. 
പൂ രി പ്പിച്ച ടെണ്ട റു കൾ നിശ്ച യി ക്ക പ്പെട്ട തീയ തിക്കും 
സമ യ ത്തിനും മു ൻ പായി രജി സ് ട്രേഡ് പോസ്റ്റിലോ 
സ്പീഡ് പോസ്റ്റിലോ ലഭിക്കേണ്ടതാണ്. കൊറിയറിൽ ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

ദർഘാസ് നമ്പർ - പി. ക്യൂ . 4/എസ്. ഇ .എസ്. സി / 2009 - 10 . 
പ്രവൃത്തിയുടെ പേര് റോഡ്സ് ഡിവിഷൻ, പത്തനംതിട്ട - 
ബഡ്ജറ്റ് വർക്ക് വിഷൻ 2010 - ഇ . വി . റോഡ് 
കി . മീ . 0 / 00 മുതൽ 5 / 800 വരെയും നെല്ലിമു ഗൾ 
തെങ്കമം റോഡ് കി. മീ. 0/ 000 മുതൽ 6 / 000 വരെയും 

അഭിവൃദ്ധിപ്പെടുത്തൽ. 
പണിയുടെ വിശദാംശങ്ങൾ റോഡ്, കലുങ്ക് നിർമ്മാണം 
അടങ്കൽ തുക - രൂപ 1, 49,97,104 . 
നിരതദ്രവ്യം രൂപ 50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില 22,500 + വാറ്റ് @ 12.5 %. 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 

15- 7 -2009 മുതൽ 18 -7 - 2009, 3 മണി. 
ദർഘാസ് സ്വീക രി ക്കു ന്ന അ വ സാ ന തീയതിയും 
സമയവും -- 24 - 7 - 2009, 4 മണിവരെ. 


400 


- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ വിഭാഗം, കോട്ടയം താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 17 -7 - 2009 
വൈകുന്നേരം 4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 
ക്രമ പ്രവർത്തിയുടെ പേരും 

നിരത 
നമ്പർ ഏകദേശ അടങ്കൽ തുകയും 

ദ്രവ്യം 

രൂപ 
( 1) (2 ) 

(3) 
കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് 
മജിസ്ട്രേറ്റ് കോർട്ട് 1- ന്റെയും 2- ന്റെയും 
വൈദ്യുത അറ്റകുറ്റപ്പണികളും അധിക 
വൈദ്യുതീകരണവും രൂപ 23,292 
കോട്ടയത്തുള്ള വിദ്യാഭ്യാസ ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ ആഫീസിൽ സീലിംഗ് ഫാൻ 
സ്ഥാപിക്കലും വൈദ്യുത അറ്റകുറ്റപ്പണികളും - 
രൂപ 11, 655 
കോട്ടയത്തുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് 
എഡ്യൂക്കേഷൻ ആഫീസിലെ വനിത ടോയിലറ്റ് 

ബ്ലോക്കിന്റെ വൈദ്യുതീകരണവും ആഫീസിന്റെ 
അധിക വൈദ്യുതീകരണവും - രൂപ 14,843 
കോട്ടയം സിവിൽ സ്റ്റേഷനിലുള്ള കോമേഴ്സ്യൽ 
ടാക്സസ് ഡെപ്യൂട്ടി കമ്മിഷണറുടെ വൈദ്യുത 
അറ്റകുറ്റപ്പണികളും അധിക വൈദ്യുതീ 
കരണവും - രൂപ 14,829 
വാകത്താനം മിനി സിവിൽ സ്റ്റേഷനിലുള്ള 
വിവിധ ആഫീസുകളിൽ പ്രത്യേക മീറ്റർ 
കണക്ഷൻ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച 
വേലകൾ - രൂപ 20,582 
കോട്ടയം എ . ആർ. ക്യാമ്പിലുള്ള ജില്ല 
എഫ്. എസ്. എൽ. യൂണിറ്റിന്റെ പുനർ 
വൈദ്യുതീകരണവും കമ്പ്യൂട്ടറുകൾക്ക് 
വേണ്ടിയുള്ള വൈദ്യുതീകരണവും രൂപ 14 ,995 400 
ചങ്ങനാശ്ശേരി ഫയർ സ്റ്റേഷന്റെ വൈദ്യുത 
അറ്റകുറ്റപ്പണികളും ഗ്രൗണ്ട് ഫ്ളോറിൽ അധിക 

വൈദ്യുതീകരണവും രൂപ 14 ,970 
- 8 കോട്ടയത്തുള്ള വിദ്യാഭ്യാസ ഡെപ്യൂട്ടി 

ഡയറക്ടറുടെ ആഫീസിലെ A . O , AA , DB s 
ക്യാമ്പിൽ എന്നിവിടങ്ങളിൽ കമ്പ്യൂട്ടർ പ്ലഗ് 
സ്ഥാപിക്കുന്നത് സംബന്ധിച്ച വേലകൾ 
രൂപ 14, 967 


400 


550 


400 


400 


- (2) 


500 


കോട്ടയം PWD ഇലക്ട്രിക്കൽ വിംഗ് സെക്ഷൻ 
നമ്പർ 1- ൽ പുതുതായി ഒരുക്കിയ കമ്പ്യൂട്ടർ 
റൂമിന്റെയും റിംഗ് റൂമിന്റെയും അസിസ്റ്റന്റ് 
എഞ്ചിനീയറുടെ ക്യാബിന്റെയും വൈദ്യുതീ 
കരണവും വൈദ്യുത അറ്റകുറ്റപ്പണികളും 
രൂപ 50 ,000 


1, 250 


1,000 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 300 + വി . നി . 
കരാറുകാരുടെ യോഗ്യത എല്ലാ ക്ലാസും. 


നിർമ്മാണ കാലാവധി - 15 ദിവസം. 


1, 250 


ദർ ഘാസുകൾ ദർഘാസ് ദിവസം വൈകുന്നേരം 
4 മണിവരെ സ്വീകരിക്കുന്നതും 4.30 - ന് തുറക്കുന്നതുമാണ്. 
ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള 
എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾക്ക് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഈ ഓഫീസിൽ 
അന്വേഷിക്കാവുന്നതാണ്. 


400 


350 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ, എഞ്ചിനീയർ. 
കോട്ടയം. 


400 


15 


ദർഘാസ് പരസ്യം 


9 കോട്ടയം സിവിൽ സ്റ്റേഷനിലുള്ള അസിസ്റ്റന്റ് 
എക്സൈസ് കമ്മീഷണറുടെ ആഫീസിൽ 
അഡിഷണൽ ഫിറ്റിംഗ്സ് സ്ഥാപിക്കലും 

വൈദ്യുത പുനർ ക്രമീകരണവും രൂപ 18 , 674 
10 മുരിക്കുംവയൽ, കോരുത്തോട്എന്നീപ്രീമെട്രിക് 

ഹോസ്റ്റലിന്റെ വൈദ്യുത അറ്റകുറ്റപ്പണികൾ 
രൂപ 38,650 
11 കോട്ടയം മെഡിക്കൽ കോളേജിലെ EFG 

ബ്ലോക്കിലെ പുതിയ X - ray റൂമിന്റെ പുനർ 
വൈദ്യുതീകരണവും അധികം വൈദ്യുതീ 
കരണവും രൂപ 49, 138 
12 കോട്ടയം മിനി സിവിൽ സ്റ്റേഷനിലെ R .D .0 . 
ആഫീസിൽ കമ്പ്യൂട്ടർ പ്ലഗ്, ലൈറ്റ് ഫിറ്റിംഗ്സ്, 
സീലിംഗ് ഫാൻ എന്നിവ സ്ഥാപിക്കുന്നത് 

സംബന്ധിച്ച വേലകൾ - രൂപ 14,801 
13 കോട്ടയം പി . ഡബ്ല . ഡി. റോഡ്സ് സബ് 

ഡിവിഷനിലെ കമ്പ്യൂട്ടറിന്കണക്ഷൻ നൽകലും 
അധിക വൈദ്യുതീകരണവും - - രൂപ 13,722 
കോട്ടയം മിനി സിവിൽ സ്റ്റേഷനിലെ ലീഗൽ 
മെട്രോളജി ആഫീസിൽ കമ്പ്യൂട്ടർ പ്ലഗ് 
സ്ഥാപിക്കുന്നത് സംബന്ധിച്ച വേലകൾ - 
രൂപ 14,953 
കോട്ടയം സിവിൽ സ്റ്റേഷനിലെ കാന്റീൻ 
ബിൽഡിംഗിൽ സീലിംഗ് ഫാൻ സ്ഥാപിക്കലും 
തകരാറിലായവ മാറ്റി സ്ഥാപിക്കലും സംബന്ധിച്ച് 
വേലകൾ രൂപ 14, 954 
ചങ്ങനാശ്ശേരി ഫയർ സ്റ്റേഷനിൽ പുതുതായി 
പണികഴിപ്പിച്ചിട്ടുള്ള റ് റൂമിന്റെ വൈദ്യുതീ 
കരണവും ഒന്നാം നിലയുടെ വൈദ്യുത 

അറ്റകുറ്റപ്പണികളും- രൂപ 14,992 
17 കോട്ടയത്തുള്ള എ . ആർ. ക്യാമ്പ് അസിസ്റ്റന്റ് 

കമാൻണ്ടന്റിന്റെ ആഫീസിൽ സീലിംഗ് ഫാൻ 
സ്ഥാപിക്കുന്നത് സംബന്ധിച്ച വേലകൾ - 
രൂപ 14,805 
18 ചങ്ങനാശ്ശേരി ഫയർ സ്റ്റേഷനോടനുബന്ധിച്ച് 
പുതുതായി നിർമ്മിച്ച ടോയിലറ്റ് ബ്ലോക്കിന്റെ 
വൈദ്യുതീകരണവും അധിക വൈദ്യുതീ 
കരണവും -- രൂപ 14,615 
19 കോട്ടയം മെഡിക്കൽ കോളേജിലെ CT 

സ്കാൻ, രോഗികളുടെവിശ്രമ സ്ഥലത്തിന്റെയും 

വൈദ്യുതീകരണം രൂപ 47,004 
20 കോട്ടയം മെഡിക്കൽ കോളേജിലെ IP ലാബിൽ 

ഹാമിറ്റോളജി അനലൈസർ സ്ഥാപിക്കുന്നത് 
സംബന്ധിച്ച വേലകൾ -രൂപ 40,334 
കോട്ടയം മെഡിക്കൽ കോളേജിലെ 
ഫിസിയോളജി ലാബ് നഴ്സിംഗ് സുഡൻസ് 
താമസത്തിനു വേണ്ടി മാറ്റുന്നതിനോടനു 
ബന്ധിച്ചുള്ള വൈദ്യുത അറ്റകുറ്റപ്പണികളും 
അധിക വൈദ്യുതീകരണവും രൂപ 48,000 


400 


16 . 


- 400 


400 


നമ്പർ ഇ .എൽ.എസ്. ഡി . ടി . എൻ./ 03/ 2009- 10. 

| 2009 ജൂൺ 25. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിഭാഗം, കോഴിക്കോട് താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ വിഭാഗം കരാറുകാരിൽ നിന്നും 
ദർഘാസുകൾ 16 - 7 -2009 - ന് 3 മണിവരെ ക്ഷണിച്ചുകൊളളുന്നു . 
| കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവർത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 

രൂപ് 
- (1) 

(3) 
1 22/ 2009 - 10 - കോഴിക്കോട് സർക്കാർ മാനസികാ 

രോഗ്യ കേന്ദ്രത്തിലെ ഫാർമസി മുറിയുടെ 
വൈദ്യുതീകരണം രൂപ 22,875 
23/2009 - 10 - - ടി വെഹിക്കിൾ ഷെഡിന്റെ 

വൈദ്യുതീകരണം ( ഡെപ്പോസിറ്റ് പ്രവൃത്തി) 
രൂപ 43, 067 

1, 100 
| 24 / 2009 - 10 - കോഴിക്കോട് ഗവ . ജുവെനെൽ 

ഹോം കോമ്പൗണ്ടിന്റെ ജുവെനെൽ ഹോം 
ബോയ്സ് സൂപ്രണ്ട് ഓഫീസിന്റെ പുനർ 
വൈദ്യുതീകരണം രൂപ 33 ,725 

850 
25 / 2009 - 10 - കോഴിക്കോട് ഗവ. ലെപ്രസി 
ഹോസ്പിറ്റലിലെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ 
അറ്റകുറ്റപ്പണികൾ രൂപ 14,756 

400 


400 


600 


1,200 


1,050 


21 


4 


1,200 


350 


5 26 / 2009- 10 - കോഴിക്കോട് പൊതുമരാമത്ത് 

വൈദ്യുതി വിഭാഗം ഓഫീസിൽ പുതിയ ട്യൂബ് 

ഫിറ്റിംഗുകൾ സ്ഥാപിക്കൽ രൂപ 13, 496 
6 27/ 2009- 10- ടി ഓഫീസിൽ അധിക വൈദ്യുതീ 

കരണവും വൈദ്യുത അറ്റകുറ്റപ്പണികളും 
രൂപ 14 ,876 


1,150 


400 


18 


| 28 / 2009 - 10 - കോഴിക്കോട് പൊതുമരാമത്ത് 

വൈദ്യുതി വിഭാഗം സെക്ഷൻ ഓഫീസിൽ 
അധിക വൈദ്യുതീകരണവും വൈദ്യുത അറ്റകുറ്റ 
പണികളും രൂപ 14,865 


16 37/ 2009- 10 -എലത്തൂർ വില്ലേജ് ഓഫീസിന്റെ 
പുനർ വൈദ്യുതീകരണവും അഭിവൃദ്ധി 
പ്പെടുത്തലും- രൂപ 43,469 

1,100 
17 38 /2009 - 10 കൊയിലാണ്ടി പന്തലായനി വില്ലേജ് 

ഓഫീസിന്റെ പുനർ വൈദ്യുതീകരണവും 

അഭിവൃദ്ധിപ്പെടുത്തലും രൂപ 46 ,550 
- 39 /2009- 10 - തിക്കോടി അഗ്രിക്കൾച്ചർ അസിസ്റ്റന്റിന്റെ 
വസതിയുടെ പുനർ വൈദ്യുതീകരണവും 
അഭി വ്യ ദ്ധി പ്പെ ടു ത്തലും ( ഡെ പ്പോ സിറ്റ് 
പ്രവൃത്തി) രൂപ 31,175 

- 800 
19 40/ 2009 -10 - ടി കോക്കനട്ട് നഴ്സറിഓഫീസിന്റെ 
- ടി - രൂപ 41,633 

- 1,050 
20 41/ 2009 -10 പേരാമ്പ് അഗ്രിക്കൾച്ചർ സ്റ്റേറ്റ് 

സീഡിംഗ് ഫാം ഓഫീസിന്റെ ടി - രൂപ 32,733 850 


- 400 


400 


കരാറുകാരുടെ യോഗ്യത എല്ലാ വിഭാഗവും. 


350 


250 


29 / 2009 - 10 - കോഴിക്കോട് മെനർ ഇറിഗേഷൻ 
ഡിവിഷൻ ഓഫീസിൽ വൈദ്യുത അറ്റകുറ്റ 
പണികൾ രൂപ 14,731 
9 30/ 2009- 10 - കോഴിക്കോട് കളക്ടർ വസതിയിൽ 

സിവിൽ നവീകരണത്തോടനുബന്ധിച്ചുള്ള 

വൈദ്യുതീകരണ മാറ്റങ്ങൾ - രൂപ 12,553 
10 31/2009 -10 - ടി ട്യൂബ് ഫിറ്റിംഗുകൾ മാറ്റി 

സ്ഥാപിക്കൽ - രൂപ 8,365 
11 32/ 2009 -10 - കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ “ സി 

ബ്ലോക്കിലെ നാഷണൽ സേവിംഗ്സ്ഓഫീസിന്റെ 
പുനർ വൈദ്യുതീകരണം രൂപ 46, 373 

1, 200 
12 33 /2009 - 10- കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ 

ഇറിഗേഷൻ ഡിവിഷൻ ഓഫീസിലെ വൈദ്യുത 
അറ്റകുറ്റപ്പണികൾ രൂപ 14, 652 - 

400 
13 34 /2009 - 10 ടി മൈനിംഗ് ആന്റ് ജിയോളജി 

ഓഫീസിലെ തപാൽ സെക്ഷൻ " ഇ ബ്ലോക്ക് 
ഒന്നാം നില എന്നിവിടങ്ങളിലെ കമ്പ്യൂട്ടർ 

പ്ലറ്റുകൾ സ്ഥാപിക്കൽ - രൂപ 14,924 
14 35 /2009-10 -- ടി സി ബ്ലോക്കിലെ രണ്ടാം 

നിലയിൽ കേടുവന്ന മെയിൻ സ്വിച്ച് മാറ്റി 
വി . ഡി. ബി. സ്ഥാപിക്കലുംട്യൂബ്ഫിറ്റിംഗുകൾ 

സ്ഥാപിക്കലും- രൂപ 14,655 
15 36/ 2009- 10 - ചെണ്ടോട്ടുകാവ് വില്ലേജ് ഓഫീസിന്റെ 
പുനർ വൈദ്യുതീകരണവും അഭിവൃദ്ധി 
പ്പെടുത്തലും രൂപ 46,180 

1,200 


ദർഘാസുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള കരാറുകാർ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വില്പന നികുതിയും 
ചേർത്ത് ദർഘാസ് പമാ ണ ങ്ങൾക്കായി കോഴി ക്കോട് 
പൊതു മ രാ മത്ത് വകുപ്പ് ഇല ക് ടി ക്ക ൽ ഡിവി ഷ നിൽ 
15 - 7 - 2009 - ന് 1 മണി വരെ അപേക്ഷിക്കാ വു ന്ന താ ണ്. 
ദർഘാസിന്റെ കൂടെ 50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി 
എഗ്രിമെന്റും പ്രവൃത്തിക്കു വേണ്ട നിരതദവ്യവും അടക്കം 
ചെയ്ത് ദർഘാസുകൾ 16 - 7 - 2009 - ന് 3 മണിക്കു മുമ്പായി 
ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തവ യാതൊരു 
കാരണ വശാലും പരിഗണിക്കു ന്ന തില്ല . പൊതുമരാമത്തു 
വകുപ്പിലെ പ്രവർത്തികളെ സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമായിരിക്കും. ദർഘാസുകൾ കരാറുകാരുടെയോ 
അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 16 -7 -2009 - ന് 
3.15 മണിക്ക് തുറക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ 
ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. എല്ലാ പ്രവൃത്തികളും 15 ദിവസത്തിനു 
ള്ളിൽ ചെയ്തു തീർക്കേണ്ടതാണ്. 


400 


400 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇലക്ട്രിക്കൽ വിഭാഗം, 
സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്- 673 020. 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

- എഞ്ചിനീയർ. 


